Kerala Gazette No. 13 dated 28th March 2017 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ചിത്ര , എസ്., ഐ . എ .എസ്.) 


(1) 


നമ്പർ എഫ് - 16475 / 2016. 

2017 ഫെബ്രുവരി 20. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - 1. കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

2. കൊല്ലം ജില്ലാ കളക്ടറുടെ 9 -2 - 2017 -ാം തീയതിയിലെ എം1- 66747 / 16 -ാം നമ്പർ നിർദ്ദേശം. 

കടയ്ക്കൽവില്ലേജിൽ ബിസ്മി മൻസിലിൽ ശ്രീമതി ഷൈലജ ബീവി സമർപ്പിച്ച അപേക്ഷ . 

4 കൊട്ടാരക്കര തഹശീൽദാരുടെ 19 - 8 - 2016 - ലെ F1- 13902/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


- സർ / 6 - 3- 2010 - ലെ പുനർ പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി വില (ആർ 
- നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ഒന്നിന്) 

നമ്പർ 


കൊട്ടാരക്കര 


കടയ്ക്കൽ - 47 


26 / 24 


15, 000 


ശ്രീമതി ഷൈലജബീവി, 
ബിസ്മി മൻസിലിൽ, 
കടയ്ക്കൽ 


Wet Land 
- 7 , 500 


Residential 
plot with 
Panchayath 
road access 


നമ്പർ എഫ് - 2205/ 2017 . 


2017 മാർച്ച് 1. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന; -1. കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (Fixation of Fair Value of Land) ചട്ടം 3 (7), ചട്ടം (4). 


2. മുണ്ട യ്ക്കൽ വില്ലേ ജിൽ ഉദയ മാർത്താണ്ഡ പുരം ചേരിയിൽ ഊരമ്പള്ളി മിഷൻ കോമ്പൗണ്ടിൽ 
- ഡോൺബോക്കോ ഇല്ലത്തിൽ ശ്രീമതി ശാന്തി അൽഫോൺസ് സമർപ്പിച്ച അപേക്ഷ . 


3. കൊല്ലം തഹശീൽദാരുടെ 24- 1- 2017 - ലെ ബി18 /28542 / 16 -ാം നമ്പർ റിപ്പോർട്ട്.. 


223 


Gaz . No . 13/2017 /DTP /CLR (Fair Value -Supplement). 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാ രണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നില വിൽവന്ന ന്യായ വില 
രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub 


Si. 
No. 


Block 
No. 


Re -Survey 

No. 


Local 
Body 


Taluk 


Village 


Fair Value 

per Are 


Classification 


Division 

No . 
(4) 


- (1) 


(5) 


( 


(8 ) 


(9) 


(2) 
143 
- 


(3) 
58 
61 


Kollam 


Mundakkal 


4, 80,000 


Kollam 
Corporation 


Residential plot 
with Pathway 
access 


നമ്പർ എഫ് - 2292 /2017 . 


2017 മാർച്ച് 3. 


വിഷയം: -ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


3. ശ്രീമതി സരസ്വതിയമ്മ, കല്ലുവിളവീട്, കരിമ്പാലൂർ, പാരിപ്പള്ളി വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 


4. കൊല്ലം തഹശീൽദാരുടെ 27 -1- 2017 - ലെ ബി18 - 247/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
- മേൽവിലാസവും 


സർവെ / 6 - 3 - 2010 - ലെ - പുനർ പുനർ 
- വില്ലേജ്, റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില (ആർ 
നമ്പർ ഡിവിഷൻ വിലയും 

ക്കേഷൻ - ഒന്നിന് 
നമ്പർ 


(1) 


കൊല്ലം 


പാരിപ്പള്ളി-37 


12 ,000 


സരസ്വതിയമ്മ, 
കല്ലുവിളവീട്, 
കരിമ്പാലൂർ, 
പുത്തൻകുളം 


78/ 35 
78 / 35 - 2 
78 / 35 - 3 


Govt . property - 1 

Nil 
Nil 


Residential 
plot with 
private road 
access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


224 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

- ( ഹാജർ: ആർ. ഗിരിജ, ഐ . എ .എസ്.) 


പതന 


പനിക 


നമ്പർ സി11 - 114481/ 2017 / കെ . ഡിസ്. 

2017 ഫെബ്രുവരി 23. 
വിഷയം:- ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ നമ്പർ 

93/ 13 - 53 - 1- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന:- (1) പത്തനംതിട്ട വില്ലേജിൽ വെട്ടിപ്രം കുമ്പാങ്ങൽ തടത്തിൽ ശ്രീ . രാജൻ സമർപ്പിച്ച 25- 10 -2016 - ലെ അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 25 - 1-2017 - ലെ സി3 - 10187 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ നമ്പർ 93 / 13 -53- 1- ൽപ്പെട്ട ഭൂമി 
ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
അഭ്യർത്ഥിച്ച് സൂചന (1) പ്രകാരം ശ്രീ . രാജൻ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

-- അപേക്ഷാസ്ഥലം പത്തനം തിട്ട വില്ലേജിൽ 2668 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലത്തിന് "Residential plot with Municipality road access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 74,100 (എഴുപത്തിനാലായിരത്തി ഒരുനൂറ് രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ച് 
നൽകാവുന്നതാണെന്നും സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. - 

ഉത്തരവ് 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ നമ്പർ 93 / 1എ - 53 - 1- ൽപ്പെട്ട ഭൂമി 
" Residential plot with Municipality road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 74,100 (എഴുപത്തി 
നാലായിരത്തി ഒരുനൂറ് രൂപ മാത്രം) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 

NOTIFICATION 
No. C3 - 114481/2017. 

23rd February 2017. 
Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with Sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


SCHEDULE 
| District - - Pathanamthitta . 


- Village Pathanamthitta. 


Taluk - Kozhencherry. 
Survey Re- survey Re - survey 
No . Block No . 


Sub 
Division 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Revised 
Fair Value 
per Are 


No. 


Fair 
Value 
already 
fixed 


No . 


1A -53- 1 


Municipality 


.. 


74,100 


Residential 
plot with 
Municipality 
road access 


നമ്പർ സി11- 114438/ 2017 / കെ . ഡിസ്. 

2017 ഫെബ്രുവരി 28. 
വിഷയം - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം- കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 1, 

- റീ സർവ്വ 1/2, 1/ 3- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന (1) ആറന്മുള വില്ലേജിൽ മാലക്കര അഴകത്തുവീട്ടിൽ ശ്രീ. വേണുഗോപാൽ സമർപ്പിച്ച അപേക്ഷ . 

(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 4- 2 - 2017 - ലെ സി3 - 322/ 2017 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 1, റീ സർവെ 1/2, 1/3- ൽപ്പെട്ട ഭൂമിക്ക് 
ന്യായവില നിശ്ചയിച്ച് നൽകണം എന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . വേണുഗോപാൽ സമർപ്പിച്ച അപേക്ഷയിൽ 
അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


225 


4 


അപേക്ഷാ സ്ഥലം ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 1, റീ സർവ്വ 1/ 2, 1 / 3 - ൽപ്പെട്ട സ്ഥലം അപേക്ഷകന്റെ 
600m leno A0001001 @ leno Qemaopleno 233000mmo sl moelĎ ‘Residential plot with Panchayath road 
access 29m socool08 Quog/52001 cod 63mlM 80,000 (190mlolmooloo mod 20L00) mjoonel miojol moddo 
വുന്നതാണെന്നും സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 1, റീ സർവ്വ 1/2, 1/3- ൽപ്പെട്ട ഭൂമി 
Residential plot with Panchayath road access r0m osonolo8 Quog/52001 Bo Ø 6mlň - 80,000 (200mlolmooloo 
Oled DOLOo) mjoonel JMƏmldomol 20100015A2M ). 


FORM “ C 

NOTIFICATION 
No . C11-114438 /2017. 

28th February 2017 . 
Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with Sub - rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 

SCHEDULE 

District - Pathanamthitta . 
Taluk - Kozhencherry. 

Village - Aranmula . 
Survey Re- survey Re -survey Sub Panchayath / Ward Classification Fair Revised 
No. Block No . Division Municipality No. by use 

Value 

Fair Value 
No . No. 

already per Are 

fixed 


1/ 1 


2 /3 


Panchayath 


.. 


80 ,000 


Residential 
plot with 
Panchayat 
road access 


Collectorate, 
Pathanamthitta . 


(Sd .) 
District Collector. 


IDUKKI DISTRICT 

FORM ‘ A ’ 
[See Rule 4 ] 

NOTIFICATION 
No. B4-666 / 2017. 

Ist March 2017 
Whereas , it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 , the fair value 
of land in Idukki District is hereby fixed as shown in the Schedule hereto : 

SCHEDULE 

District - Idukki. 
Taluk - Devikulam . 

Village — Kunchithanny. 


Sy. 
No . 


Sub 
Division 

No . 


Re- sy. 
Block 
No . 


Re- sy. 
No . 


Sy. 

Sub 
Division 

No. 


Panchayath / 
Municipality / 
Corporation 


Name of 
Local Body 


Ward 
Number 


Classification 

by use 


Fair Value 

per Are 


9 


235/7 


7 


Panchayath 


Kunchithanny 


D 


ry 


12,700 


Office of the Sub Collector, 
Devikulam . 


(Sd .) 
Sub Collector 


226 


